Regn . No . KERBIL / 2012 / 45073 
- dated 5 - 9- 2012 with RNI 

Reg. No. KL / TV( N )/ 634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ Gov 
ernment of Kerala 

2015 


GOVERNS 


- 
കേരള 


രള സർക്ക 


NMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 മാർച്ച് 31 
31st March 2015 

1190 മീനം 17 
17th Meenam 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram, 

Tuesday 


1937 ചൈതം 10 
| 10th Chaithra 1937 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 

വിജ്ഞാപനം 


നമ്പർ DB18/ TDP/ GI/ 14-15/1746 . 


2015 ജനുവരി 8. 


- തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ 
ആര്യ നാട് വില്ലേജിലും പ്രാന്ത പ്രദേശങ്ങളിലുമുള്ളതായ 
വിതരണ ശ്യംഖല മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആര്യനാട് 

കെ . എസ്. ആർ. റ്റി . സി . ജംഗ്ഷനു സമീപം ആര്യ നാട് 
പഞ്ചായത്ത് വക 74/ 11 റീസർവ്വേ നമ്പരിൽ കേരള സംസ്ഥാന 
വൈദ്യുതി ബോർഡ് ലിമിറ്റഡിന് അനുവദിച്ച 40.5 സെന്റ് 
പുറമ്പോക്ക് സ്ഥലത്ത് 33 കെ . വി . സബ് സ്റ്റേഷൻ 
നിർമ്മിക്കുവാൻ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
ലിമിറ്റഡ് BO (FTD ) 1759 /2014/D ( T & SO )/ T1 Aryanadu/2014 
dated, Thiruvananthapuram , 26- 6-2014 അനുമതി നൽകിയി 
ട്ടുള്ളതാണ്. 


പസ്തുത സ്റ്റേഷൻ നിർമ്മാ ണ വു മായി ബന്ധ പ്പെട്ട് 
110 കെ . വി . സബ് സ്റ്റേഷൻ നെടുമങ്ങാട് നിന്നും ആര്യനാട് വരെ 
ഉദ്ദേശം 12 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 33 കെ . വി . സബ് ട്രാൻസ്മി 
ഷൻ ലൈൻ നിർമ്മാണം നടത്തേണ്ടതുണ്ട്. ഈ ലൈൻ നിർമ്മാണം 
നെടുമങ്ങാട്- ആര്യനാട് പി . ഡബ്ല . ഡി. റോഡിന്റെ വശങ്ങളിൽ കൂടി 
ആര്യ നാട് ജംഗ്ഷന് 0. 5 കി . മീറ്റർ 
അകലെവരേയും അതിനുശേഷം ചെമ്പകമംഗലം കോളനിയിൽ 
പോകുന്ന റോ ഡി ലൂ ടെ ഏക ദേശം 400 മീറ്റർ നീള വും , 
ഏക ദേശം 200 മീറ്റർ നീളം സ്വകാര്യ വ്യ ക്തി കളുടെ 
വസ്തു വിന്റെ വശ ങ്ങ ളിൽകൂടി നിർമ്മിച്ച് ആര്യ നാട് 
സബ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് 


വൈദ്യുതി എത്തിക്കാ നാണ് കേരള സംസ്ഥാന 
വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 

ൻ 
നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, വെള്ളനാട്, ഉഴമലയ്ക്കൽ, 
ആര്യനാട്എന്നീ പഞ്ചായത്തുകളിലുള്ള റോഡിന്റെ വശങ്ങളിൽ 
കൂടിയാണ് കടന്നുപോകുന്നത്. കൂടാതെ ഇപ്പോൾ നിലവിൽ 
ഉള്ളതായ 11 കെ . വി. ലൈനും മറ്റ് എൽ. റ്റി. ലൈനുകളും 
അഴിച്ചുമാറ്റി പുനക്രമീകരിച്ച് പുതുതായി 33 കെ . വി. ലൈൻ 
നിർമ്മിക്കുന്നതുമാണ്. ഈ ലൈൻ പ്രധാനമായും കടന്നു 

പോ കു ന്നത് പി . ഡബ്ല . ഡി . റോഡിന്റെ വശ ങ്ങ ളിൽ 
കൂടിയാണെങ്കിലും വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും 

ലൻ നിർമ്മി ക്കു ന്ന തിനും സുര ക്ഷി ത മായ അകലം 
ഉണ്ടാക്കുന്നതിനു വേണ്ടി റോഡിന്റെ വശങ്ങളോട് ചേർന്ന് 
നിൽക്കുന്ന സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ അടയാളപ്പെടുത്തി 
മുറിച്ചുമാറ്റുന്നതിന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
ലിമിറ്റ ഡിലെ ഉദ്യോ ഗ സ ന്മാർ ചുമ ത ല പ്പെ ടു ത്തിയ 
കോൺട്രാക്ടർമാർ അവരുടെ തൊഴിലാളികൾ മുതലായവർക്ക് 
വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന നെടുമങ്ങാട് താലൂക്കിലെ 
മുനിസിപ്പാലിറ്റി പ്രദേശങ്ങൾ, വെള്ളനാട്, ഉഴമലയ്ക്കൽ, 
ആര്യനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പുരയിടങ്ങളിലൂടെയും 
ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് 1885 , ഇന്ത്യൻ ഇലക്ട്രിസിറ്റി 
ആക്ട് 2003 സെക്ഷൻ 164, 185( 2) വകുപ്പുകൾ പ്രകാരവും 
അനുവദനീയമായതും നിയമാനുസൃതമായ കാര്യനിർവ്വഹണ 
ത്തിനായി പ്രവേശിക്കുന്നതുമാ യി രിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

PRMCI 55/87/ 2015 , 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
കഴക്കൂട്ടം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


